Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERND 


S 


W 


ENT OF KER 


त्य 


अपत 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


11th May 2010 

2010 മേയ് 11 
21st Vaisakha 1932 
1932 വൈശാഖം 21 


| 19 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ബി. എൻ. 5 (1)/ 2010 -11. 

2010 ഏപ്രിൽ 22. 
- പെരിങ്ങമ്മല ബനാന നഴ്സറിയിലെ കായ്ഫലമുള്ള 
725 തെങ്ങുകളിൽ നിന്നും 15 - 3 - 2011 വരെയുള്ള സമയത്തെ 
വിളവെടുപ്പ് അവകാശം ദർഘാസ്/ ലേലം മുഖേന മൊത്തത്തിൽ 

കൈമാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു . താൽപ്പര്യമുള്ളവർ 
24 - 5 - 2010 - ന് പകൽ 1.30 - ന് നടക്കുന്ന ദർഘാസ്/ ലേലത്തിൽ 
പങ്കെ ടു ക്ക ണ മെന്ന് ബനാന ഡവ ല പ്പ് മെന്റ് ഓഫീസർ 
അഭ്യർത്ഥിക്കുന്നു. 

നിബന്ധനകൾ 


4. ദർഘാസ് സമർപ്പിക്കുന്നവർ ദർഘാസ്/ ലേലം സ്ഥിര 

പ്പെടുത്തി നൽകുന്ന തീയതിമുതൽ വിളവെടുക്കാവുന്ന 
മേൽപ്പറഞ്ഞ തോട്ടത്തിലെ മൂപ്പെത്തിയ നാളികേരം, ഓല, 
കൊതുമ്പ്, മടൽ എന്നിവയ്ക്ക് മൊത്തമായി നൽകുവാൻ 
തയ്യാറുള്ള പരമാവധി തുക ദർഘാസ് ഫാറത്തിൽ 

നിശ്ചിത സ്ഥലത്ത് വ്യക്തമായി എഴുതിയിരിക്കണം. 
5 . കരാറുകാരൻ സ്വന്തം ചെലവിൽ വിളവെടുക്കേണ്ടതാണ്. 
നാളികേരത്തിന്റെ വിളവെടുപ്പ് ഫാം ഉദ്യോഗസ്ഥരുടെ മേൽ 

നോട്ടത്തിലായിരിക്കണം. 
- 6. വിത്തു തേങ്ങാ സംഭരണത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ള 

25 മാതൃ തെങ്ങുകളിൽനിന്നും 500 വിത്തുതേങ്ങ സംഭരിച്ച് 
നൽകേണ്ടതാണ്. 
7. തെങ്ങുകളിൽ നിന്നും മൂപ്പെത്തിയ നാളികേരം, ഓല, 

കൊതു മ്പ് , മടൽ എന്നിവ മാത്രമേ കരാ റു കാ രൻ 
വിളവെടുക്കുവാൻ പാടുള്ളു. കരിക്ക് വിളവെടുക്കുവാൻ 
പാടില്ല . ഓരോ പ്രാവശ്യവും തേങ്ങ വിളവെടുക്കുമ്പോൾ 
തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കേണ്ടതാണ്. 
മുദ്രവച്ച ദർഘാസുകൾ 24- 5- 2010 - ന് പകൽ 1 മണിക്ക് 
മുമ്പായി “ബനാന ഡവലപ്മെന്റ്ഓഫീസർ, ബനാന നഴ്സറി, 
പെരിങ്ങമ്മല ” എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കണം. 


1. ദർഘാസ് ഫാറ ങ്ങൾ രൂപ 400 + 12 . 5 % വാറ്റ് നിരക്കിൽ 

24 - 5- 2010 - ന് പകൽ 1 മണിവരെ ഫാം ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. 
2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കു ന്ന വർ രൂപ 2, 500 

(രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മാത്രം) നിരതദ്രവ്യമായി 
ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. 
3. ദർഘാസ് സമർപ്പിക്കുന്നവർ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
മുൻകൂർ സമ്മതം എഴുതി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. 


20th APRIL 2010] 


AGRICULTURE DEPARTMENT 


74 


9. 24 - 5- 2010 - ന് പകൽ 1.30 - ന് ലേലം ആരംഭിക്കുന്നതും 

ടെണ്ടർ/ ലേലപ്പരസ്യം 
ലേലത്തിൽ വാഗ്ദാനം ചെയ്യുന്ന തുക പ്രത്യേകം നോട്ട് 

നമ്പർ എസ്. എഫ്. എ . 6 / 2010 - 11. 2010 ഏപ്രിൽ 22 . 
ചെയ്യുന്നതുമായിരിക്കും. 
10 . തുടർന്ന്, ദർഘാസുകൾ തുറക്കുന്നതും ദർഘാസിലെ 

ആലുവ, സംസ്ഥാന വിത്തുൽപ്പാദന കേന്ദ്രത്തിലെ 2010 - 11 
കൂടിയ തുക, ലേലത്തിലെ കൂടിയ തുകയുമായി താരതമ്യ 

സാമ്പത്തിക വർഷത്തിലെ 125 -ഓളം കായ്ഫലമുള്ള തെങ്ങുകളിൽ 
പ്പെടുത്തി ഇതിൽ ഏറ്റവും കൂടിയ തുക വാഗ്ദാനം 

നിന്ന് തേങ്ങ എടുക്കുന്നതിനുള്ള അവകാശം ടെണ്ടർ / ലേല 
ചെയ്തയാൾക്ക് താൽക്കാലികമായി ലേലം സ്ഥിരപ്പെടുത്തി 

- വ്യവസ്ഥയിൽ നൽകുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്നു. താൽപ്പര്യ 

മുള്ളവർ 28 -5 -2010 വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ്3 മണിക്ക്മുൻപായി 
നൽകുന്നതുമായിരിക്കും. തുടർന്ന്, തുക ന്യായമെങ്കിൽ 

നിശ്ചിത ഫോറത്തിലുള്ള മുദ്രവച്ച “ തേങ്ങാ വിളവെടുപ്പിനുള്ള 
തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ 
അംഗീകാ ര ത്തിന് വിധേ യ മായി സ്ഥിര പ്പെ ടു ത്തി 

ടെണ്ടർ ” എന്ന് കവറിന് മുകളിൽ രേഖപ്പെടുത്തി സമർപ്പിക്കേ 

ണ്ടതാണ്. ടെണ്ടറിനോടൊപ്പം 500 രൂപ നിരതദ്രവ്യം കെട്ടിവയ്ക്കേ 
നൽകുന്നതുമായിരിക്കും. 

ണ്ടതാണ്. ടെണ്ടർ ഫോറം 150 രൂപ വിലയ്ക്ക് ( വാറ്റു നികുതി 
11. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി 

പുറമേ) ഓഫീസിൽനിന്നും അന്നേ ദിവസം 2.30 മണിവരെ 
മൊത്തം തുകയും ഫാമിൽ ഒടുക്കിയശേഷം മാത്രമേ 

ലഭിക്കുന്നതാണ്. അന്നേ ദിവസം 3. 30 - ന് ലേലം നടത്തുകയും 
വിളവെടുപ്പ് തുടങ്ങുവാൻ പാടുള്ളു. 

അതിന് ശേഷം ടെണ്ടർ തുറക്കുന്നതുമാണ്. 
12 . ഫാമിലെ പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ 8 മണി മുതൽ 

- ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
5 മണിവരെ വിളവെടുക്കാനും വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ 

രേഖപ്പെടുത്തുന്ന വ്യക്തിക്ക് (തുക സമമാണെന്ന ബോദ്ധ്യം 
ഫാമിന് പുറത്തേക്ക് കൊണ്ടു പോകാനും പാടുള്ളു . 

വന്നാൽ) മൊത്തം തുകയുടെ മൂന്നിലൊന്ന് അടച്ചതുകൊണ്ട് 
കൂടാതെ, ക രാ റുകാരന്റെ ആളുകളെ ആരെയും 

മാത്രം ലേലം ഉറപ്പിച്ചതായി കണക്കാക്കാൻ കഴിയില്ല . ടെണ്ടർ 
ഫാമിനകത്ത് താമസിക്കുവാൻ അനുവദിക്കുന്നതല്ല. 

അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം ബാക്കി 
13 . ദർഘാസ്/ ലേലം നേടിയ ആ ളോ , അയാ ളു ടെ 

തുകയും നിയമാനുസൃതമായി നികുതിയും അടച്ച് തേങ്ങാ 
സഹായികളോ മുഖേന ഫാമിനുണ്ടാകുന്ന കഷ്ടനഷ്ട വിളവെടുപ്പ് 2011 മാർച്ച് 31 -ാം തീയതിക്കകം സ്വന്തം ചിലവിലും 
ങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനുള്ള ഉത്തരവാദിത്ത്വത്തിലും നടത്തേണ്ടതാണ്. വിളവെടുപ്പ് നടത്തു 
പൂർണ്ണ അധികാരം ബനാന ഡവലപ്മെന്റ് ഓഫീസർക്ക് മ്പോൾ ഫാമിലെ വസ്തുക്കൾക്ക് യാതൊരു കേടുപാടുകളും 
ഉണ്ടായിരിക്കുന്നതാണ്. 

വരുത്തുവാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള 
14 . പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ്/ ലേലം - നഷ്ടം കരാറുകാരനിൽനിന്ന് ഈടാക്കിയതിനു ശേഷമേ ലേല 
റദ്ദ് ചെയ്യുന്നതിനോ മാറ്റിവയ്ക്കു ന്ന തിനോ ബനാന 

വസ്ത ഫാമിനുപുറത്ത് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളു. 
ഡവലപ്മെന്റ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 

വിളവെടുപ്പിന് ആവശ്യമായ സാധനങ്ങൾ കരാറുകാരൻ കൊണ്ടു 
- ലേലം കൈക്കൊള്ളുന്ന വ്യക്തി ഫാം ഓഫീസിൽനിന്നും 

വരേണ്ടതാണ്. 
നിർദ്ദേശിക്കുന്ന രീതിയിൽ മേൽപ്പറഞ്ഞ നിബന്ധനകൾ 
അട ങ്ങിയ കരാർ 50 രൂപ മുദ്രപത ത്തിൽ 

സർക്കാർ ടെണ്ടർ/ ലേല സംബന്ധമായ എല്ലാ നിയമങ്ങളും 
സമർപ്പിക്കേണ്ടതാണ്. 

ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. ലേല വസ്ത ഓഫീസ് 
16 . എന്തെങ്കിലും കാര ണ വ ശാൽ 24 - 5 - 2010 അ വ ധി പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 5 മണിവരെ 

ദിവസമാകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ടെണ്ടർ/ ലേലം സംബന്ധമായ 
പകൽ ഇതേ സമയത്ത് ദർഘാസ്/ ലേലം ആരംഭിക്കുന്ന എല്ലാ നിയമങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 
തായിരിക്കും. 

ടെണ്ടർ/ ലേല സംബന്ധമായ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവർത്തി 
17 , കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ 

സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. സർക്കാർ ടെണ്ടർ 
ഓഫീസിൽനിന്നും നേരിട്ടോ 0472- 2846622 എന്ന ഫോൺ 

ഫോമിന്റെ വില പുതു ക്കു ന്ന പക്ഷം പുതിയ നിരക്കിൽ 
നമ്പരിലോ അന്വേഷിച്ചറിയാവുന്നതാണ്. 

ഈടാക്കുന്നതാണ്. 


ബനാന നഴ്സറി, 
പെരിങ്ങമ്മല , 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ബനാന ഡവലപ്മെന്റ് ഓഫീസർ. 


സംസ്ഥാന 
വിത്തുൽപാദന കേന്ദ്രം, 
ആലുവ. 


- ( ഒപ്പ്) 
കൃഷിഓഫീസർ. 


